O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17064 


KERALA GAZETTE 


Part III 


Kannur District 


Iritty Taluk 


NOTICE 


നമ്പർ : ബി 3 / 11394 / 2021 


08-12-2021 


ഇരിട്ടി താലൂക്കിൽ നുച്ച്യാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു.വി.എം വടക്കേടത്ത് വീട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നുച്ച്യാട് വില്ലേജിൽ 
പരേതൻറെ മകൻ ഷിനോബ് മാത്യു . വടക്കേടത്ത് വീട് , ബോധിപ്പിച്ച അപേക്ഷ നുച്ച്യാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-12-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 

. 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജ ജോസഫ് 


മകൾ 


43 


2 


ഷീബ 


| മകൾ 


41 


3 


| ഷിനോബ് മാത 


മകൻ 


39 


നമ്പർ : ബി 3 / 11444 / 2021 


08-12-2021 


ഇരിട്ടി താലൂക്കിൽ മണത്തണ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിജുചാക്കോ ചേണാൽ വീട് 
മണത്തണ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മണത്തണ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഷെൽമ റോസ് പി.ടി , പനന്താനം വീട് വെളിമാനം ( പി.ഒ ) , 
ബോധിപ്പിച്ച അപേക്ഷ മണത്തണ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷെൽമ റോസ് . പി.ടി 


ഭാര്യ 


45 


2 


ലിയോ ചേണാൽ ഫിലിപ്പ് 


| മകൻ 


17 


നമ്പർ : ബി 3 / 113952021 


08-12-2021 


ഇരിട്ടി താലൂക്കിൽ ആറളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചാക്കോ.സി.ജെ ചക്കുപതാപറമ്പിൽ വീട് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17065 


Revenue Department 


14th December 2021 


ആറളം വില്ലേജിൽ പരേതൻറെ മകൾ ഷിൻ.സി.സി , ചക്കുപതാപറമ്പിൽ വീട് , ബോധിപ്പിച്ച അപേക്ഷ ആറളം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മേരി ചാക്കോ 


ഭാര്യ 


65 


2 


| ദിവ്യ തെരേസ് 


| മകൾ 


46 


ക ( ക 


3 


ഷെബി ചാക്കോ 


മകൾ 


43 


4 . 


ഷിബി ചാക്കോ 


| മകൾ 


39 


5 


| ഷിൻ.സി.സി 


| മകൾ 


32 


നമ്പർ : ബി 3 / 11393 / 2021 


08-12-2021 


ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡിബിൻ ജോസ് മാങ്കുഴ വീട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുഴക്കുന്ന് വില്ലേജിൽ 
പരേതൻറെ പിതാവ് ഔസേഫ് എം.ആർ , മാങ്കുഴ വീട് , ബോധിപ്പിച്ച അപേക്ഷ മുഴക്കുന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഔസേഫ് എം.ആർ 


പിതാവ് 


55 


നമ്പർ : ബി 3 / 113922021 


08-12-2021 


ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മായൻഹാജി.കെ അസ്മ മൻസിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
മുഴക്കുന്ന് വില്ലേജിൽ പരേതന്റെ ഭാര്യ മറിയം.ടി.പി , അസ്മ മൻസിൽ , ബോധിപ്പിച്ച അപേക്ഷ മുഴക്കുന്ന് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17066 


KERALA GAZETTE 


Part III 


1 


| മറിയം.ടി.പി 


ഭാര്യ 


74 


2 


അസ്മ.ടി.പി 


മകൾ 


56 


3 


മകൾ 


53 


4 


സുഹ്റ.ടി.പി 
ടി.പി.മുഹമ്മദ് 
| ഷിഹാബുദ്ദീൻ . ടി.പി 


മകൻ 


51 


5 


മകൻ 


45 


6 


| ജസീല.ടി.പി 


മകൾ 


43 


7 


| സിറാജുദ്ദീൻ.ടി.പി . 


| മകൻ 


40 


00 


8 


അഷ്റഫ് . ടി.പി 


മകൻ 


37 


9 


ഷാനിഫ്.ടി.പി 


മകൻ 


35 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17067 


Revenue Department 


14th December 2021 


Kannur District 


Iritty Taluk 


NOTICE 


നമ്പർ : ബി3-7556 / 2021 


03-09-2021 


അനന്തരാവകാശ 


ഇരിട്ടി താലൂക്കിൽ പടിയൂർ അംശം പടിയുർ ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . അനന്തൻ നമ്പ്യാർ 
കാപ്പാടൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ എൻ . വി . വിനോദ് കുമാർ , കാപ്പാടൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 23-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


മകൻ 


55 


3 


എൻ.വി. അമ്മാള ' അമ്മ 
എൻ.വി. വിനോദ് കുമാർ 
എൻ.വി. പ്രമോദ് കുമാർ 
| എൻ.വി. സുനിൽ കുമാർ 
| എൻ.വി. സുജേഷ് കുമാർ 


മകൻ 


50 


ക 15 16 [ 


4 


| മകൻ 


48 


5 


മകൻ 


നമ്പർ : ബി 3 { 7554 | 2021 


03-09-2021 


ഇരിട്ടി താലൂക്കിൽ കൊട്ടിയൂർ അംശം ചുങ്കക്കുന്നു ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഞ്ഞനാട് വീട്ടിൽ 
എൽസി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് യോഹന്നാൻ , മുഞ്ഞനാട് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 29-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


യോഹന്നാൻ 


ഭർത്താവ് 


62 


2 


സിന്ധു 


മകൾ 


39 


3 


സിജോ 


| മകൻ 


38 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17068 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


( 1 ) 


റഫ് . ബി3-7412 / 2021 . 


2021 നവംബർ 1 . 


21-9-2021-00 


തീയ തി യില കേരള ഗസറ്റ് നമ്പർ 37 - ൽ 

( വാല്യം- 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് 7772 , ക്രമനമ്പർ 1 ആയി പ്രസിദ്ധീകരിച്ച 
മേൽനമ്പർ പരസ്യത്തിൽ പരേതന്റെ അവകാശികളിൽ ഒരാളായ മാതാവിന്റെ പേര് “ പത്മിനി , ടി . വി . ” 
എന്നുള്ളത് “ പത്മാവതി , ടി . വി . " എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


: 


താലൂക്കാഫീസ് , 
ഇരിട്ടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.12.14 02:33:52 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


